Kerala Gazette No. 31 dated 2nd August 1983. 
PART LA 


GOVERNMENT OF KERALA 

Election Department 

NOTIFICATION 
No. 3940/EL. 3 /83/Elec. 

Dated, Trivandrum , 20th July 1983. 
The following order No. 76/KL/83 ( 146-147) dated 7th July 1983 of 
the Election Commission of India is hereby published . 

By order, 
R. RAMACHANDRAN NAIR , 

Chief Electoral Officer 


ELECTION COMMISSION OF INDIA 

Nirvachan Sadan 

Ashok Road , New Delhi-1. 
No. 76 /KL/83 (146-147) 

Dated the 7th July 1983. 

16th Ashadha 1905 saka) 

ORDER 
Whereas the Election Commission is satisfied that cach of the contesting 
candidates specified in column 4 of the Table below at the Election to 
the State Legislative Assembly as specified in column (2 ) and held from 
the Constituency specified in column (3) against his name has failed to 
lodge any account of his clection expenses, within the time and in the 
manner as shown in column (5 ) of the said table as required by the 
Representation of the People Act, 1951 and the Rules made thercunder; 
And, whereas, the said candidate have either not furnished any 

or explanation for the said failure even after due notice of the 
Election Commission , after considering the representations made by them , 
if any, is satisfied that they have no good reason of justification for the 
said failure; 

Now , therefore, in pursuance of section 10A of the said Act, the 
Election Commission hereby declares the persons specified in column (4) 
of the table below to be disqualified for being chosen as and for being, 
a member of either House of the Parliament or of the Legislative Assembly 
or Legislative Council of a State for a period of 3 years from the date 
of this order . 

G. 1132 


reason 


TABLE 


SI . 
No. 


Name of the 
Contesting 
candidate 


Reason for 
disqualification 


Particulars of Sl. No. and Name of 
clection 

the Assembly 

Constitucncy 
(2) 
General Election to 69 – Vadakkekara 
the Kerala Legislative 
Assembly held in 
1982 


(3) 


(5 ) 


Failure to lodge 
any account of his 
election expenses . 


2 


Do. 


do . 


Shri Valsan Gopalan , 

Panikkessery , 
Thiruthoor , 
Puthenveli (P.O.) 

Kerala . 
Shri Suman Velayudhan, 

Pallankadu , 
Moothukun nam (P. O.) , 

Kerala. 
Shri A. Ananthan Krislınan , 

Kodiyattu , 
Theepani, 
Thiruvalla , 
Kerala . 


Failure to lodge 
accounte in the 
manner required by 

law . 
Failure to lodge any 
account. 


3 . 


Do. 


105 - Thiruvalla 


By order, 

(Sd .) 
M , L , WAHI, 
Under Secretary to the Election 

Commission of India . 


Kerala Gazette No. 31 dated 2nd August 1983 
PART II 


കേരള നിയമസഭാ സെക്രട്ടറിയററ് 


വിജ്ഞാപനം 


നമ്പർ 5560 എൽഎ 4483. തിരുവനന്തപുരം, 1983 ജൂൺ, 17, 

കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69-ാം ചട്ടിപകാരം, 1983 - ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം 
ചെയ്യൽ) ഭേദഗതി ബിൽ - ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ 
മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെകട്ടറി, 
നിയമസഭ 


G. 1180 / MC. 


ഴാം കേരള നിയമസ 
ബിൽ നമ്പർ 41 


1983- ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം ചെയ്യൽ) 

ഭേദഗതി ബിൽ 
1951 - ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം ചെയ്യൽ) 
ആക° ട് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള 

ഒരു 

ബിൽ 
പീഠിക -1951 - ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം ചെയ്യൽ) 
ആക്ട്, ഇതിനുശേഷം കാണുന്ന ആവശ്യത്തിനായി വീണ്ടും ഭേദഗതി ചെയ്യു 
ന്നത് യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽതാഴെ പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 
1 , 

ചുരുക്കപ്പേരും ആരംഭവും.- (1) - ഈ ആക്ടിന് 1983 - ലെ 
നിയമസഭ (അയോഗ്യതകൾ നീക്കം ചെയ്യൽ) ഭേദഗതി ആക്ട്, എന്നു പേർ 


പറയാം, 


( 2) ഇത് 1983 മേയ് 9 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതേണ്ടതാണ്. 

2 . 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1951 - ലെ നിയമസഭ (അയോഗ്യതകൾ 
നീക്കം ചെയ്യൽ) ആകട , (1951 - ലെ 15) (ഇതിനുശേഷം പ്രധാന ആക 
എന്നാണ് പരാമർശിക്കപ്പെടുക) 2 -ാം വകുപ്പിൽ, (2) -ാം ഉപവകുപ്പിൻറ 
(11) -ാം ഖണ്ഡത്തിൽ, ചെയർമാൻ 

എന്ന വാക്കുകൾക്കുശേഷം, അല്ലെങ്കിൽ 
വൈസ്-ചെയർമാൻ 

എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 
3. റ 8°ദാക്കലും ഒഴിവാക്കലും.- (1) 1983 - ലെ നിയമസഭ (അയോഗ്യ 
തകൾ നീക്കം ചെയ്യൽ) ഭേദഗതി ഓർഡിനൻസ്, (1983 - ലെ 18) . ഇതിനാൽ 
റദ്ദാക്കിയിരിക്കുന്നു . 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുത ഓർഡി 
നൻസുപകാരം ഭേദഗതി ചെയ്ത പ്രകാരമുളള പ്രധാന ആകടം പകാര 
ചെയ്ത ഏതു സംഗതിയും, എടുത്ത ഏതു നടപടിയും ഈ ആകടുപകാരം 
ദഗതിചെയ്ത പ്രകാരമുളള പ്രധാന ആകടുപകാരം 

ചെയ്തതാം യാ 
എടുത്തതായോ കരുതേണ്ടതാണ്. 


ഒരായ 


ഉദേശകാരണങ്ങളുടെ വിവരണം 
ഇൻഡ്യൻ ഭരണഘടന 191 -ാം അനുച്ചേരും. (1) -ാം ഖണ്ഡം( എ )എന്ന 
ഉപഖണ്ഡപ്രകാരം , ഭാരത സർക്കാരിന്റെയോഏതെങ്കിലും സംസ്ഥാന സർ 
കാരിൻറയോ കീഴിൽ, ഏത് ഉദ്യോഗമാണം അതു വഹിക്കുന്നവനെഅയോഗ്യ 
നാക്കുകയില്ലെന്നു സംസ്ഥാന നിയമസഭയാൽ നിയമംമൂലം പ്രഖ്യാപിക്കപ്പെട്ട 
ഉദ്യോഗം അല്ലാതെയുളള ഏതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കുന്ന 

സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന 
തിനോ അംഗമായിരിക്കുന്നതിനോ അയോഗ്യനായിരിക്കുന്നതാണ്. 1951 - ലെ 
നിയമസഭ (അയോഗ്യതകൾ നീക്കംചെയ്യൽ) ആക്ട്, ( പകാരം ചില ഉദ്യോഗ 
ങ്ങൾ, അവ വഹിക്കുന്നവരെ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളായി 
തിരഞ്ഞെടുക്കപ്പെടുന്നതിനോ അംഗങ്ങളായിരിക്കുന്നതിനോ അയോഗ്യരാക്കുന്ന 
തല്ലാത്ത ഉദ്യോഗങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 1979 - ലെ നിയമസം 
(അയോഗ്യതകൾ നീക്കംചെയ്യൽ) ഭേദഗതി ആക്ട് (1979- ലെ "4) (പകാരം 
(പധാന ആക്ടിൽ ചേർക്കപ്പെട്ട് 2 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പ് (11) -ാം 
ഖണ്ഡം, ഏതെങ്കിലും കേന്ദ്ര ആക്ററിൻറയോ സംസ്ഥാന ആക്ടിന്റേയോ 
കീഴിൽ സ്ഥാപിക്കപ്പെട്ടതോ രൂപീകരിക്കപ്പെട്ടതോ ആയതും കേരള സർക്കാ 
രിന്റെ ഉടമയിലോ നിയന്ത്രണത്തിലോ ഉളളതുമായ ഒരു കോർപ്പറേഷൻറ 
ചെയർമാൻ സ്ഥാനം വഹിക്കുന്നുവെന്നോ വഹിച്ചിരുന്നുവെന്നോ ഉളള കാരണ 
അത്താൽ മാത്രം ഒരാൾ , കേരള സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗമായി 
തിരഞ്ഞെടുക്കപ്പെടുന്നതിനോ അംഗമായിരിക്കുന്നതിനോഅയോഗ്യനായിരിക്കുക 
യില്ലെന്നോ അയോഗ്യനായി ഒരിക്കലും കരുതപ്പെടുന്നതല്ലെന്നോ വ്യവസ്ഥ 
ചെയ്യുന്നു . കേരള സർക്കാരിന്റെ ഉടമയിലും നിയന്ത്രണത്തിലുമുളള സ്റാറച്ചു 
ട്ടറി കോർപ്പറേഷനുകളുടെ ശരിയായ നടത്തിപ്പും ഉണവും പരിഗണിച്ച്, 
അങ്ങനെയുളള ഏതൊരു കോർപ്പറേഷന്റേയും വൈസ് ചെയർമാൻ സ്ഥാനം 
ആ സ്ഥാനം വഹിക്കുന്ന ആളിനെ, നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞ 
ടുക്കപ്പെടുത്തിനോ ഒരു അംഗമായിരിക്കുന്നതിനോ അയോഗ്യനാക്കുകയില്ലാ 
യെന്നു വ്യവസ്ഥ ചെയ്യേണ്ടത് ആവശ്യമാണെന്നു കരുതുന്നു . 
2 , 

നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും, മേൽപ്പറഞ്ഞ നിർ 
ദ്ദേശത്തിനു ഉടൻതന്നെ പ്രാബല്യം നൽകേണ്ടിയിരുന്നതിനാലും 1983 മേയ് 
6 -ാം തീയതി, കേരള ഗവർണ്ണർ, 1983- ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം 
ചെയ്യൽ) ഭേദഗതി ഓർഡിനൻസ്. (1983 - ലെ 18) , വിളംബരപ്പെടുത്തി. ഈ 
ഒാർഡിനൻസിനു പകരം നിയമസഭയുടെ ഒരു ആകടം കൊണ്ടുവരുന്നതിനും ദേ 
ശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 

ധനകാര്യ മെമ്മോറാണ്ഡം 
ഈ ബിൽ, നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 


കെ . കരുണാകരൻ 
( ശരിതർജ °മിൽ) 
പി . ജി . വിമലാ ദേവി, 
അണ്ടർ സെക്രട്ടറി . 


